Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . രജി. നമ്പർ 
KL /TV ( N )/12 /2009- 2011 


सत्यमेव जयते 


GOVERN 


കര 


രള സർക്ക 
NMENT OF 


භ8 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


18th October 2011 
2011 ഒക്ടോബർ 18 
26th Aswina 1933 
1933 ആശ്വിനം 26 


| 41 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


നമ്പർ സി - 3392/ 2011. 

2011 സെപ്റ്റംബർ 24 . 
- കാഞ്ഞിര പ്പള്ളി താ ലൂ ക്കിൽ എ രു മേലി വടക്ക് 
വില്ലേജിൽ ബ്ലോക്ക് 30 - ൽ റീസർവെ 506 / 1- ൽപ്പെട്ട 51. 20 ആർ 
വസ്തു വിൽ റിസർവ് ചെയ്ത് നിർത്തിയിരുന്നതും പട്ടയ 
വസ്തു ഉട മയുടെകൃഷിക്ക് ദോഷ ക ര മാ യും വീടിന് 
ഭീഷണിയായി നിൽക്കുന്ന ഈട്ടിമരം ലേലം നടത്തി സർക്കാരി 
ലേക്ക് മുതൽകൂട്ടു വാൻ തീരുമാനിച്ചു . അപക ട ക ര മായി 
നിൽക്കുന്ന ടി ഈട്ടിമരം എരുമേലി വടക്ക് വില്ലേജാഫീസിൽ 
വെച്ച് 17 - 11 - 2011 -ാം തീയതി 11 മണിക്ക് കോട്ടയം റവന 
ഡിവിഷണൽ ആഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യ ലേലത്തിൽ വില്ക്കുന്നതാണ്. അതോ 
ടൊപ്പം മുദ്രവച്ച ടെണ്ടറുകളും ക്ഷണിച്ചിട്ടുള്ളതും ആയത് 
പ്രത്യേകം ടെണ്ടർ നോട്ടീസായി പരസ്യ പ്പെടുത്തിയിട്ടുള്ള 
തുമാണ്. 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 5, 000 നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതും ലേലം/ ടെണ്ടർ ഉറപ്പിക്കപ്പെടുന്ന വ്യക്തി 
മൊത്തം തുകയുടെമുന്നിലൊന്ന് ഭാഗവും മുഴുവൻ തുകയുടെ 
വില്പന നികുതിയും അപ്പോൾതന്നെ അടയ്ക്കേ ണ്ടതും 
ബാക്കി സംഖ്യ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം അടച്ച് രസീത് വാങ്ങേണ്ടതും തുക 
മുഴുവനും അടച്ച് ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയതിനുശേഷം 
തടി നീക്കം ചെയ്യേണ്ടതുമാണ്. ടി ലേലത്തിന് മറ്റ് സർക്കാർ 
ലേലത്തിന്റെ/ ടെണ്ടറിന്റെ നിബന്ധനകൾ ബാധകമായിരിക്കും. 
കൂടു തൽ വിവ ര ങ്ങൾ കോട്ടയം റവന്യൂ ഡിവി ഷ ണൽ 
ആഫീസ്, കാഞ്ഞിരപ്പള്ളി താലൂക്കാഫീസ്, എടുമേലി വടക്ക് 
വില്ലേജാഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. 
റവന്യൂ ഡിവിഷണൻ ആഫീസ്, 

- (ഒപ്പ്) 
മിനി സിവിൽ സ്റ്റേഷൻ, 

റവന്യൂ ഡിവിഷണൽ 
കോട്ടയം. 

-- ആഫീസർ. 


